Reg . No. 02 ). Mmio 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


1242 


GOVERNO 


.. 
09 


al 


qoo . 


Og mud9 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


7th August 2012 

2012 couTÖ 7 
16th Sravana 1934 
1934 [como 16 


No. | 32 


Weijo 57 S 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 


( 1 ) 


TENDER NOTICE 


No. BMFC - 23/ 2012- 13 . 


24th July 2012 


SI. 


Sealed tenders are invited for the supply of items 
detailed in the list below for use of the Biotechnology 
and Model Floriculture Centre , Kazhakuttom , 
Thiruvananthapuram . 

Tender No. and Name of Quantity 
No. Items with Specifications 
( 1) ( 2 ) 

( 3) 
1/2012 - 13 — Polythene covers 
For Planting Tissue Culture 
plants — Size (4 " x 6 " ), white 
coloured 200 gauge with holes 
of 0 .5 cm size at bottom 1 /3 
position 

850 kg. 
2/2012- 13 — (a) Tissue Culture 
Bottles — Plain Straight sided 
jars , 370 ml with 63 mm lug 
neck , autoclavable , capable of 
withstanding repeated high 
pressure sterilization 

45 ,000 Nos. 


(b ) Autoclavable lids — White 
transparent PP , Autoclavable , 
capable of withstanding repeated 
high pressure sterilization , suitable 

for 63 mm lug -neck bottles 50 ,000 Nos. 
Estimate Amount — Tender No. 1/2012 - 13 — 1, 27,500 . 

Tender No. 2/ 2012 - 13 — 4 ,65 ,000 . 
Cost of tender forms: 

Original — 400 + VAT 4 % ( 416 ) for 
Sl. No. 1 and 1 ,000 + VAT 4 % ( 1,040 ) for Sl. No . 2 . 

Duplicate — 200 + VAT 4 % ( 208) for 
Sl. No. 1 and 500 + VAT 4 % ( 520 ) for Sl. No. 2 . 

An amount of 40 is to be remitted additionally for 
sending tender forms by registered post. 

Last date and time for sale of tender form 
3 -8- 2012 to 16 -8 -2012, 4 p . m . 

Last date and time of receipt of tender forms — 
23 -8 -2012 , 1 p. m . 

Date and time of opening of tender — 23 - 8 - 2012 , 
2 p . m . for Sl. No. 1 and 23 -8 - 2012 , 3 p .m . for Sl. No. 2 . 

Duplicate tenders will be issued only to those who 
have purchased original tender forms. 


The tenders should be addressed to the Assistant 
Director of Agriculture , Biotechnology and Model 
Floriculture Centre, Kazhakuttom , Thiruvananthapuram , 
Kerala -695 582 . 

Intending tenderers on application to the undersigned 
may obtain the tender forms and special conditions on 
which tenderers are to be given on remittance of the cost 
of tender form . The tender forms will be sold with effect 
from 3 - 8 - 2012 and will be closed on 16 - 8 - 2012 at 4 p .m . 
Application for tender forms should be accompanied by a 
cash remittance of receipt which is inclusive of Sales Tax, 
per tender form , which is not refundable . Money order 
(Addressed to the Assistant Director of Agriculture , 
Biotechnology and Model Floriculture Centre ) will also be 
accepted for the sale of tender forms. Cheques/ Postal 
Orders, Bank Drafts etc . will not be accepted towards the 
cost of tender forms nor will be the forms sent by VPP. 
Tender forms are not transferable . Preliminary agreement in 
Kerala Government Stamp Paper of face value of 100 
and EMD (Earnest Money Deposit) @ 1 % of the quoted 
value should also be submitted along with the respective 
tender forms. 


അടങ്കൽ തുക - ദർഘാസ് നമ്പർ 1/2012 - 13 - 1,27,500. 

ദർഘാസ് നമ്പർ 2/2012-13 - 4, 65,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - കമ ന മ്പർ 1- ന് - 400 + 4 % വാറ്റ്, 
ക്രമനമ്പർ 2 - ന് 1,000 + 4 % വാറ്റ്. 

പകർപ്പ് - കമ ന മ്പർ 1 - ന് 200 + 4 % വാറ്റ്, 
ക്രമനമ്പർ 2 - ന് 500 + 4 % വാറ്റ്. 

അസ്സൽ ദർഘാസുകൾ വാങ്ങുന്നവർക്കുമാത്രമേ പകർപ്പ് 
ദർഘാസുകൾ നൽകുകയുള്ളൂ. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും - 
3 - 8 - 2012 മുതൽ 16 - 8 - 2012, 4 മണി വരെ. 

പൂരിപ്പിച്ച ദർഘാസുകൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 23 -8- 2012 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ക്രമനമ്പർ 1 - ന് 23 - 8- 2012 , 2 മണി ക്രമനമ്പർ 2 - ന് 23 -8 - 2012, 
3 മണി. 

- കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ബയോടെക്നോളജി ആന്റ് 
മോഡൽ ഫ്ളോറികൾച്ചർ സെന്റർ, കഴക്കൂട്ടം എന്ന വിലാസ 
ത്തിൽ നേരിട്ട് പണം അടച്ചോ, മണി ഓർഡർ അയച്ചോ അപേ 
ക്ഷിച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് 

ഫോറം രജി സ് ട്രേഡ് തപാലായി ലഭിക്കേണ്ടവർ 40 
അധികമായി അടയ്ക്കേ ണ്ട താണ്. ചെക്കായോ, ഡിമാന്റ് 
ഡാഫ്റ്റായോ ദർഘാസിന്റെ വില സ്വീക രി ക്കുന്ന ത ല്ല . 
ദർ ഘാ സിന്റെ വില ഒരി ക്ക ൽ അടച്ചാൽ യാതൊരു 
കാര ണ വശാലും മടക്കിനൽകു ന്നതല്ല . കൂടാതെ ഫോറം 

കൈമാറാനും പാടില്ല . വിശദവിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങ 
ളിൽ ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ളോറികൾച്ചർ 
സെന്റർ ഓഫീസിൽനിന്നും നേരിട്ടോ ഫോൺമുഖേനയോ 
അറിയാവുന്നതാണ്. ഫോൺ നമ്പർ (0471- 2413739 ) പൂരിപ്പിച്ച 
ദർഘാസുകളോടൊപ്പം കേരള സർക്കാരിന്റെ 100 മുഖവില 
യുള്ള മുദ്രപത ത്തിൽ രേഖ പ്പെ ടു ത്തിയ പാഥ മിക 
സമ്മത പത്രവും രേഖപ്പെടുത്തിയ തുകയുടെ 1 ശതമാനം 
നിരതദ്രവ്യവും നൽകേണ്ടതാണ്. ദർഘാസ് അടക്കംചെയ്ത 
മുദ്രവച്ച കവറുകൾക്ക് പുറത്ത് ദർഘാസ് നമ്പർ വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതാണ്. 
Office of Assistant Director of 
Agriculture , Biotechnology and 
Model Floriculture Centre , 

( Sd.) 
Kazhakuttom, 

Assistant Director 
Thiruvananthapuram. 

of Agriculture. 


Further details can be had from the office of the 
undersigned during office hours . 


കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ളോറി 
കൾച്ചർ സെന്ററിലെ ഉപയോഗത്തിനായി താഴെ പറയുന്ന 
പോളി ത്തിൻ കവറുകൾ, ടിഷ കൾച്ചർ ബോട്ടി ലു കൾ, 
അടപ്പുകൾ എന്നിവ വിതരണം ചെയ്യുവാൻ താല്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഇനവിവരവും 


ആവശ്യമായ 
അളവ് 


ടെണ്ടർ നോട്ടീസ് 


1/ 2012 - 13 ചെടികൾ നടുന്നതിലേ 
ക്കാ വ ശ്യ മായ പോളി ത്തിൻ 
കവറുകൾ വെള്ളനിറത്തിലുള്ളവ , 
(4 " x 6 ") വലിപ്പത്തിൽ 200 ഗേജ് 
നീർവാർച്ചക്കാവശ്യമായ ദ്വാരങ്ങൾ 
സഹിതം 

- 850 കിലോ 
2/2012- 13 (1) ടിഷകൾച്ചർ ബോട്ടിലുകൾ - 
300 മില്ലി ലിറ്റർ, 63 മില്ലി മീറ്റർ ലഗ് 
നെക്ക്തുടർച്ചയായി അധിമർദ്ദത്തിൽ 
ആട്ടോക്ല വിൽ അണുനശീകരണം 
താങ്ങാൻ ശേഷിയുള്ളത് 

45, 000 എണ്ണം 
(2) ടിഷകൾച്ചർ കുപ്പിയുടെ ആട്ടോ 
ക്ലേവബ്ൾ അടപ്പുകൾ- സുതാര്യമായ 
വെള്ളനിറത്തിലുള്ളവ , തുടർച്ചയായി 
അധിമർദ്ദത്തിൽ ആട്ടോക്ലേവിൽ 
അണു നശീകരണം താങ്ങുവാൻ 

ശേഷിയുള്ളത്- മേൽപ്പറഞ്ഞ അളവി 
ലുള്ള കുപ്പികൾക്ക് യോജിച്ചത് - 50,000 എണ്ണം 


നമ്പർ എസ്. വി .എഫ്. 284 / 2012. 

2012 ജൂ ലൈ 10 . 
വണ്ടി , രി യാർ സംസ്ഥാന പച്ചക്ക റിത്തോട്ടത്തിലെ 
2012 -13 വർഷത്തെ ആവശ്യത്തിലേക്കായി 225 ക്യുബിക് മീറ്റർ 
ഉണങ്ങിയ ചാണകപ്പൊടി സ ചെയ്യുവാൻ തയ്യാറുള്ള 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 14 - 8 -2012 -ാം തീയതി പകൽ 
2.30 മണിവരെ ഫാം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
സ്വന്തം മേൽവിലാസമെഴുതിയ കവറിൽ പൂരിപ്പിച്ച ദർഘാസ് 
ഫോറങ്ങൾ 14 - 8- 2012 - ന് പകൽ 3 മണി വരെ ഫാം ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന് 400 വിൽപ്പന 


നികു തിയും അടച്ച് ഫാം ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. ഒരു ക്യുബിക് മീറ്റർ ചാണകപ്പൊടി എന്തു 
നിരക്കിൽ എത്തിച്ചു നൽകാം എന്ന് ടെണ്ടറിൽ രേഖപ്പെടു 
ത്തിയിരിക്കണം. രേഖപ്പെടുത്തുന്ന നിരക്കിന് 2013 മാർച്ച് 31 
വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതും പ്രസ്തുത നിരക്ക് 62 -ാം 

മെലിലെ ഫാമിൽ സപ്ലെ ചെയ്യുന്നതിനുള്ളതായിരിക്കണം. 
ടെൻഡറിനോടൊപ്പം 5,000 -യുടെ നിരതദ്രവ്യം സമർപ്പിക്കേ 
ണ്ടതാണ്. നിത്തദ്രവ്യം ഡി. ഡി. ആയി നൽകുന്നവർ വണ്ടിപ്പെരിയാർ 
എസ്. ബി. റ്റി . യിൽ ഫാം സൂപ്രണ്ടിന് മാറത്തക്കവിധത്തിൽ 
നൽകേണ്ടതാണ്. ലഭിച്ചിട്ടുള്ള ടെൻഡറുകൾ 14 - 8 - 2012 - ന് പകൽ 
3.30 മണിക്ക് ഫാം ഓഫീസിൽ വച്ച് ഫാം സൂപ്രണ്ട്അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്നയാൾ ഹാജരുള്ളവരുടെ പ്രതിനിധികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് 
ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ടെൻഡർ കൈക്കൊള്ളു 
ന്നയാൾ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ ഉടമ്പടി നൽകേണ്ട 
താണ്. ടെൻഡർ അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചശേഷം ഈ 
ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം ചാണകപ്പൊടി 
സപ്ലെചെയ്യേണ്ടതാണ്. ദർഘാസ് നടപടികൾ സംബന്ധിച്ച് 
ഫാം സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കാരണം 
കാണിക്കാതെ ദർഘാസ്തള്ളിക്കളയുന്നതിനും പുനർ ദർഘാസ് 
നടത്തുന്നതിനുമുള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്ത 
മായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ദിവസം 

പൊതു അവധിയാ യാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
മറ്റൊരറിയിപ്പ് കൂടാതെ ദർഘാസ് നടപടികൾ നടത്തുന്നതാണ്. 
നിശ്ചിത സമയ പരിധി കഴിഞ്ഞു കിട്ടുന്നതോ, നിരതദ്രവ്യം 
ഇല്ലാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കു ന്ന ത ല്ല . 
സർക്കാർ ദർഘാ സു കൾക്ക് ബാധ ക മായ എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഫാം ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിലും സമയങ്ങളിലും അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ, ഇടുക്കി. 


- ( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


